Regn . No. KERBIL /2012 / 45073 
- dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/ TV ( N )/12/12 -14 


GOVERNO 


കഴ 


ാർ 


രള സർളി 
VMENT OF 


S 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol . I 
വാല്യം 1 | 


9th October 2012 
2012 ഒക്ടോബർ 9 
17th Aswina 1934 
1934 ആശ്വിനം 17 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


6 ,700 


നമ്പർ ജി. ഡബ്ളിയു . ഇ ./ 541/2009 . 2012 സെപ്റ്റംബർ 24. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജ ല 
വകുപ്പ്, എറണാകുളം താഴെപ്പറയുന്ന ജോലികൾക്കുവേണ്ടി 
പരിചയ സമ്പന്നരായ കരാ റു കാ രിൽ നിന്നും പാഥ മിക 
എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത്മത്സരസ്വഭാവമുള്ള പ്രത്യേകം 
മുദ്രവച്ച ദർഘാസ് ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 25 -10 - 2012 മുതൽ 2 - 11- 2012 ഉച്ചയ്ക്ക് 
ഒരു മണിവരെ ഭൂജലവകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതും 2 - 11- 2012 ഉച്ചയ്ക്ക് 2 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 3 മണിക്ക് 
ജില്ലാ ഓഫീസറോ അദ്ദേഹം അ ധി കാര പ്പെ ടു ത്തിയ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തു മാ ണ് . ഏതെ ങ്കിലും 
കാരണവശാൽ അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത 
( പ്രവൃത്തി ദിവസം മേൽ ദർഘാസ് സംബ ന്ധിച്ച് എല്ലാ 
നടപടിക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 

ദർഘാസ് നമ്പരും 
കമ 

നിരതദ്രവ്യം 
പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

അടങ്കൽ തുകയും 
- (1) (2) 

(3) 
1 ജി. ഡബ്ലു . ഇ ./ 06 / 2012 - 13 രാജീവ് ഗാന്ധി 
കുടിവെള്ള പദ്ധതി പ്രകാരം എറണാകുളം 
ജില്ലയിൽ ആയവന ഗ്രാമപഞ്ചായത്തിലെ 


മാവിൻചുവട് ലക്ഷംവീട് കോളനിയിൽ 
കുഴിച്ച കുഴൽ കിണറിൽ 1.5 എച്ച്. പി . 
സബ്മേഴ്സിബിൾ പമ്പ് ( ഐ . എസ്. ഐ . 
മാർക്കുള്ളത്) പൈപ്പുകൾ എന്നിവ സപ്ലെ 
ചെയ്ത് പ്രീഫേബ്രിക്കേറ്റഡ് വാട്ടർടാങ്ക് പ്ലാറ്റ് 
ഫോം 3000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ 
ശേഷിയുള്ള വാട്ടർ ടാങ്ക്, പമ്പ് ഹൗസ്, 
പമ്പിംഗ് മെയിൻ വിതരണ ശൃംഖല എന്നിവ 
സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുക - 
S 2, 67,858 
- ജി.ഡബ്ലു . ഇ ./ 07 /2012 -13 - രാജീവ് ഗാന്ധി 
കുടിവെള്ള പദ്ധതി പ്രകാരം എറണാകുളം 
ജില്ലയിൽ ആയവന ഗ്രാമപഞ്ചായത്തിലെ 

മൈലൂർത്തടം ( വാർഡ്4) കോളനിയിൽ കുഴിച്ച 
കുഴൽകിണറിൽ 1.5 എച്ച്. പി. സബ്മേഴ്സിബിൾ 
പമ്പ്( ഐ .എസ്. ഐ . മാർക്കുള്ളത്), പൈപ്പുകൾ 
എന്നിവ സപ്ലെ ചെയ്ത് ആർ. സി. സി . 
പമ്പ് ഹൗസ് കം വാട്ടർ ടാങ്ക് സ്റ്റാന്റ്, 
5000 ലിറ്റർ വെള്ളംഉൾക്കൊള്ളാൻ ശേഷിയുള്ള 
വാട്ടർ ടാങ്ക്, പമ്പിംഗ് മെയിൻ വിതരണ ശൃംഖല 
എന്നിവ സ്ഥാപിച്ച് പ്രവർത്തന 
സജ്ജമാക്കുക - 4, 53,881 


11, 400 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമനമ്പർ 1- ന് 
- 600 + വി. നി . ക്രമനമ്പർ 2 - ന് 1, 000 + വി. നി . 


9th Oct, 2012] 


GROUND WATER DEPARTMENT 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
15 - 10 - 2012 , 4 മണി. 

പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 


മറ്റു വ്യവസ്ഥകൾ 


പണി തീർക്കേണ്ട കാലാ വധി - കരാർ ഉറപ്പിക്കുന്ന 
തീയതി മുതൽ 45 ദിവസം. 

- ദർഘാസ് പ്രമാണത്തിന്റെ വില ചെക്കായോ ഡാഫ്റ്റായോ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് പമാ ണം പര സ് പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്നതും, നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം, ജില്ലാ ആഫീസർ, 
ഭൂജ ല വകു പ്പ്, എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും 
പൊതു മേ ഖലാ ബാങ്കിന്റെ കാക്ക നാട് ശാഖ യിൽ 
മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനു 
മുള്ള അധികാരം ഭൂജ ല വകുപ്പ്, എറണാകുളം ജില്ലാ 
ആഫീസറിൽ നിക്ഷിപ്ത മാ യി രിക്കും. ഭൂജല വകുപ്പിലെ 
ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും 
ഇതിനും ബാധകമായിരിക്കും. ഇതുസംബന്ധമായ കൂടുതൽ 
വിവരങ്ങൾ ഭൂജലവകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാ സ ത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
- സമയത്തിന് മുമ്പ് ലഭിക്കേണ്ടതാണ്. 


2. പൂരിപ്പിച്ച് ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 

- 100 - ന്റെ മുദ്രപത ത്തിൽ ഒരു പാഥ മിക 
ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 


ഭൂജലവകുപ്പ് 
ജില്ലാ ആഫീസ്, 
എറണാകുളം, കൊച്ചി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


3. പ്രവൃത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവൃത്തി സമയങ്ങളിൽ പാലക്കാടുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
6. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുക 

യാ ണ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽപ്പറഞ്ഞ അതേ സമയത്ത്തന്നെ ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ല് . പി. കെ ./ 607 / 2012 . 2012 സെപ്റ്റംബർ 17. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓ ഫീ സർ രാജീവ് ഗാന്ധി കുടിവെള്ള 
പദ്ധതി യിൽ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരി ച യ 
സ മ്പ ന്ന രാ യ ക രാ റു കാ രിൽ നിന്നും പവൃ ത്തിയുടെ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ മൽസരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ജില്ലാ ഓഫീസ്, ഭൂജല വകുപ്പ്, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നമ്പർ ജി. ഡബ്ല ./ കെ .എൻ.ആർ./ 194/ 2011. 

- 2012 സെപ്റ്റംബർ 25. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വ കുപ്പ്, കണ്ണൂർ 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടി 
സ്ഥാ ന ത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


1 04 / 2012 -13 - - പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി 

ഗ്രാമ പഞ്ചായത്തിൽ മേപ്പാടം കോളനിയിൽ 
നിർമ്മിച്ച കുഴൽകിണറിൽ സബ്മേഴ്സിബിൾ 
പമ്പ് സ്ഥാപിക്കലും അ നു ബന്ധ 

പ്രവൃത്തികളും - 4,50,000 
2 05/ 2012 - 13 - പാലക്കാട് ജില്ലയിലെ 

തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ 
ഓട്ടുപാറക്കുന്നിൽ നിർമ്മിച്ച് കുഴൽ 
കിണറിൽ ടി - 5,35,000 


11,300 


13 , 400 


ദർഘാസ് ഫോറത്തിന്റെ വില കമ ന മ്പർ 1- ന് 
- 900 + വാറ്റ്, ക്രമനമ്പർ 2 - ന് - 1,100 + വാറ്റ്. 

ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമയവും 15 - 10 - 2012, 1 മണിവരെ. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും 15- 10 - 2012, 3 മണിവരെ. 


ദർ ഘാസ് നമ്പരും ജോലിയുടെ വിവ ര വും 
| 14 /2012 - 13 - കണ്ണൂർ ജില്ലയിലെ 13 സ്ഥലങ്ങളിലായി 150 എം . എം . 
വ്യാസത്തിലുള്ള കുഴൽ കിണർ നിർമ്മിക്കുക. 

അടങ്കൽ തുക - 6, 71,750 
നിരതദ്രവ്യം - 17 ,000 
ദർഘാസ് ഫോറത്തിന്റെ വില - 1,400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 15 - 10 - 2012, 10 മണി മുതൽ. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
20 - 10 - 2012 , 1 മണിവരെ. 


9th Oct, 2012] 


GROUND WATER DEPARTMENT 


29 


3. സർക്കാർ ടെണ്ട റു കളെ സംബന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന തീയതിയും 
സമയവും- 20 - 10 - 2012 , 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
20 - 10 - 2012, 4 മണി. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 31 - 3 -2013 . 


മറ്റു വ്യവസ്ഥകൾ 


- 4 ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 

എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5 . ടെണ്ടർ തുറ ക്കു ന്ന ദിവസം എന്തെങ്കിലും 
കാരണ വശാൽ ഒഴിവ് ദിവസമാവുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്തുതന്നെ ദർ ഘാ സു കൾ തുറ ക്കു ന്ന താ 
യിരിക്കും. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വ കുപ്പ്, രണ്ടാം നില അഡീ ഷ ണൽ സിവിൽ 
സ്റ്റേഷൻ, കണ്ണൂർ- 670 002 എന്ന മേൽവിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് മുൻപ് ലഭിക്കേണ്ട 
താണ്. 


2 . പ വൃത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ണൂരിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


ജില്ലാ ആഫീസ്, 
ഭൂജലവകുപ്പ്, രണ്ടാം നില , 
അഡീഷണൽ സിവിൽ 
സ്റ്റേഷൻ, കണ്ണൂർ. 


( ഒപ്പ്) 


ജില്ലാ ഓഫീസർ. 


